Reg . No. KLTV 


Ouvernd Konta 

1977 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


23rd December 1977 


Vol. XXI Trivandrum , Friday . 


[No. 741 


2nd Pousha 1899 


GOVERNMENT OF KERALA 


Local Administration and Social Welfare ( C ) Department 


NOTIFICATION 


G.O.(MS) No. 363 /77 /LA & SWD. Dated, Trivandrum , 22nd December 1977. 

S. R. O. No. 1205/77. - In exercise of the powers conferred by sub - section 
( 3) of section 13 of the Kerala Panchayats Act, 1960 (32 of 1960 ) the Govern 
ment of Kerala hereby make the following amendments to Notification II 
issued under G. O.MS. 174 /77 /LA & SWD dated 30th June , 1977 and pub 
lished as S. R. O. No. 582/17 in the Kerala Gazette Extraordinary No. 376 
dated 30th June, 1977 namely : 


AMENDMENTS 
In the said Notification : 
1. In line 5 between the words “ (both inclusive)" and " of the Schedule 

below " the figures an t words " and 132 to 134 (both inclusive )" 

shall be inserted . 
2 . the following shall be added at the end of the schedule as items 
132 to 134 , 

namely : 
132. Kodiyathur 
133. Karassery 
134. Erattupetta . 

By order of the Governor, 
N.GOPALAKRISHNAN NAIR , 

Special Secretary. 
33/4281/MC 


2 


Explanatory Note 
( This does not form part of the notification but is intended to indicate 
its general purport) . 

In the notification published as G. O. MS. 174 /77 /LA & SWD . dated 
30:h June, 1977, the Government have extended the term of office of the 
members of Panchayats and 126 Administrative Committees of the Pancha 
yats and 5 Special Officers of Panchayats in the State for a further period of 
six months from the first day of July 1977 and ending with the 31st day of 
December , 1977. In the schedule of the Notification II, the names of Kodi 
yathur, Karassery and Erattupetta Panchayats in which the Administrative 
Committees were appointed has not been included . This Notification is 
intended for inclusion of the said Panchayats also in the schedule as 
items 132 to 134 . 


. 


PRINTED AND PUBLISHED BY THE S.G.P. AT THE GOVERNMENT PRESO, 

TRIVANDRUM , 1977. 


2 


ാ 


ര്യത്തിന് 


കേരള സംസ്ഥാനത്ത് ഭൂമി വിലയ്ക്കെടുക്കുന്നതു സംബന്ധിച്ചിടത്തോളം 
1961- ലെ കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962 - ലെ 21 -ാം ആക്ററ്) 
പ്രകാരം കേന്ദ്ര ഗവൺമെൻറിൻറ പവ്യത്തികൾ 31.5.1963 -ാം തീയതിയിലെ 
2/ 4/ 63/ Judl. II-ാം നമ്പർ പരസ്യപ്രകാരം കേരള ഗവൺമെൻറിനെ ആ 
ഗവൺമെൻറിന്റെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കയാലും 
താഴെ കാണിച്ചിരിക്കുന്ന പട്ടികയിൽ വിവരിച്ചിട്ടുളള ഭൂമി ഒരു പൊതുക്ക 

അതായത്, നാഷണൽ ഹൈവേ 47 -ാം നമ്പറിൻറ ബ്ലോക്ക 
46A യുടെ രൂപീകരണത്തിന് ആവശ്യമുണ്ടെന്നോ ആവശ്യമുണ്ടാകാനിടയു 

ന്നാ കേരള ഗവൺമെൻറിന് തോന്നുന്നതിനാലും അതിനുള്ള നോട്ടീസ് 
അതു സംബന്ധിക്കുന്ന എല്ലാവർക്കും ടി ആക°s 3 ( 7) എന്ന വകുപ്പിലെ 
വ്യവസ്ഥകൾ അനുസരിച്ച് ഇതിനാൽ നൽകിയിരിക്കുന്നു . 

ടി ആക്ററ ° 19 ( 4) എന്ന വകുപ്പു പ്രകാരം സംഗതിയുടെ അടിയന്തിരാ 
വസ്ഥ പരിഗണിച്ച് പ്രസ്തുത ആക° s ° 5 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ 
ഈ സംഗതിയിൽ ബാധകമല്ലെന്ന് ഇതിനാൽ നിർദ ° ദേശിച്ചിരിക്കുന്നു . 


SCHEDULE 


District - Palghat. 

Taluk - Alathur. 
Village -- Coyalmannam I 

Amsom — Coyalmannam . 
( The extent given is approximate) 


SL. 
No. 


Survey 
No. 


Description 


Extent in 
hectare 


0.D. 


1 . 
2 , 


6084/24 
608A/ 25 


0.0710 
0.0260 


U.D. 


Total 


0.0970 


No. 59197 Di/77 /PW. 

Dated , Trivandrum , 20th December 1977 . 
Whereas in exercise of the powers conferred by clause (1) of article 258 
of the Constitution, the President has in Notification No. 2/4 /63/Judl. II 
dated 31-5-1963 entrusted the Government of Kerala with their consent the 
functions of the Central Government, under the Kerala Land Acquisition 
Act, 1961 ( Act 21 of 1962 ) in relation to the acquisition of lands for the pur 
pose of the Union , in the Kerala State ; 


3 


And whereas it appears to the Government of Kerala that the lands speci 
fied in the schedule below is needed or is likely to be needed for a public 
purpose , to wit , for the formation of Block 36 B of New National Highway 47 , 
(Block No. 36 B of N. H.47) notice to that effect is hereby given to all 
whom it may concern , in accordance with the provisions of section 3 (1) of 
the said Act. 

Under sub -section (4 ) of section 19 of the said Act, the Government 
direct that in view of the urgency of the case , the provisions under section 
5 of the Act shall not apply in this case . 

ഭരണഘടന 258 -ാം വകുപ്പ് (1) -ാം ഖണ്ഡത്താൽ നൽകപ്പെട്ട അധി 
കാരങ്ങൾ വിനിയോഗിച്ച് രാഷ്ടപതി, യുണിയൻറ ആവശ്യങ്ങൾക്കായി 
കേരള സംസ്ഥാനത്ത് ഭൂമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ചിടത്തോളം 
1961 - ലെ കേരള സ്ഥലമെടുപ്പ് ആക്റ് (1962- ലെ 21 -ാം ആകടന ) 
( പ്രകാരം കേന്ദ്ര ഗവൺമെൻറിൻറ ( പവർത്തികൾ 31-5-1963 -ാം തീയതി 
യിലെ 214/ 63IJudl. II നമ്പർ പരസ്യ പ്രകാരം കേരള ഗവൺമെൻറിനെ 
ആ ഗവൺമെൻറിൻറ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കയാലും, 

താഴെ കാണിച്ചിട്ടുളള പട്ടികയിൽ വിവരിച്ചിട്ടുളള ഭൂമി ഒരു പൊതുകാ 
ര്യത്തിന്, അതായത് നാഷണൽ ഹൈവേ 47-ാം നമ്പറിന്റെ ബ്ലോക്ക് 36 B-യുടെ 
രൂപീകരണത്തിന് ആവശ്യമുണ്ടെന്നോ, ആവശ്യമുണ്ടാകാനിടയുണ്ടെന്നോ കേരള 
ഗവൺമെൻറിന് തോന്നുന്നതിനാലും അതിനുള്ള നോട്ടീസ് അതു സംബന്ധി 
ക്കുന്ന എല്ലാവർക്കും ടി ആക്ററ് 3 ( 1) എന്ന വകുപ്പിലെ വ്യവസ്ഥകളനു 
സരിച്ച് ഇതിനാൽ നൽകിയിരിക്കുന്നു . 

ടി ആക്റ് 19 ( 4 ) വകുപ്പ് പ്രകാരം സംഗതിയുടെ അടിയന്തിര 
സ്ഥിതി പരിഗണിച്ച് പ്രസ്തുത ആക്ററ് 5 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ 
ഈ സംഗതിയിൽ ബാധകമല്ലെന്നും ഇതിനാൽ നിർദ്ദേശിച്ചിരിക്കുന്നു . 


SCHEDULE 


District - Palghat. 
Village - Erimayur I. 


Taluk - Alathur . 
Amsom - Erimayur. 


Sy. No. 


( The extent given is approximate ) 
Description 

Extent in hectare 
U. A. 

0.0020 


234 E6 


By order of the Governor, 

N. R. AUGUSTINE, 
Joint Secretary to Government 


6 


And whereas the Government are satisfied that the said lands have to 
be acquired for a public purpose ; 

The Government of Kerala hereby declare under section 6 of the Act 
that the land specified in the schedule below and measuring 0.0050 hectares 
be the same a little more or less , is needed for a public purpose, to wit, for 
widening and strengthening of NH .47 Trichur -Karukutty Reach and under 
section 7 of the Act direct the Deputy Collector (L. A.). Trichur to take order 
for the acquisition of the land . " Further under sub- section (1 ) of section 19 
of the Act the Government direct that the Collector may take possession of 
the lands on the expiry of fifteen days from the date of publication of 
the notice mentioned in sub-section (1) of section 9 of the Act. 

A plan of the land is kept in the office of the District Collector, 
Trichur and may be inspected at any time during office hours. 

ഭരണഘടന 258 -ാം വകുപ്പ് (1) -ാം ഖണ്ഡത്താൽ നൽകപ്പെട്ട അധി 
കാരങ്ങൾ വിനിയോഗിച്ച് രാഷ്ടപതി, യൂ ണിയൻ ആവശ്യത്തിനായി ഈ 
സംസ്ഥാനത്ത്ഭൂമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ചിടത്തോളം 1961 - ലെ 
കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962- ലെ 21 -ാം ആക്ററ്) ( പകാരം 
കേന്ദ്ര ഗവൺമെൻറിൻറ പ്രവർത്തികൾ തൻ 31-5-1963 -ാം തീയതിയിലെ 
214163 1 Judl. II നമ്പർ പരസ്യ പ്രകാരം കേരള ഗവൺമെൻറിനെ ആ ഗവൺ 
മെൻറിന്റെ സമ്മതത്തോടുകൂടി, ഭരമേൽപ്പിച്ചിരിക്കയാലും; 

പ്രസ്തുത ആക്ററ് 19 -ാം വകുപ്പ് ( 4) -ാം ഉപവകുപ്പു പ്രകാരം 
കേരള ഗവൺമെന്റ് പ്രസ്തുത സംഗതിയുടെ അടിയന്തിരസ്ഥിതി പരി 
ഗണിച്ച്, ആക്ററ് 5 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ താഴെ പട്ടികയിൽ 
വിവരിച്ചിട്ടുളള ഭൂമിക്ക് ബാധകമല്ലെന്ന് നിർദ്ദേശിക്കയാലും ; 

പ്രസ്തുത ഭൂമി ഒരു പൊതുക്കാര്യത്തിനായി വിലയ്ക്കെടുക്കേണ്ടതാ 
ണെന്ന് ഗവൺമെൻറിന് ബോദ്ധ്യപ്പെട്ടിരിക്കുന്നതിനാലും; 

കേരള ഗവൺമെൻറ് താഴെ കാണുന്ന പട്ടികയിൽ വീവരിച്ചിട്ടുളളതും 
0.0050 ഹെക്ററർ വിസ്തീർണ്ണമുളളതുമായ ഭൂമി, അത് അതതന്നെയോ, 
അതിൽ അൽപ്പം കുറവോ കൂടുതലോ ആയിരുന്നാലും വേണ്ടതില്ല , ഒരു 

പൊതുക്കാര്യത്തിന്, അതായത് 47 -ാം നമ്പർ നാഷണൽ ഹൈവേയിൽപ്പെട്ട 
തൃശ്ശൂർ കറുകുററി റോഡ് വീതികൂട്ടി വികസിപ്പിക്കുന്നതിന് ആവശ്യമാ 

ണെന്ന്” ആക്ററ് 6 -ാം വകുപ്പു പ്രകാരം ഇതിനാൽ പ്രഖ്യാപിക്കുകയും, 
ആ ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുള്ള ഉത്തരവ് സ്വീകരിപ്പാൻ ആക്ററ് 1 -ാം 
വകുപ്പു പ്രകാരം തൃശ്ശൂർ ലാൻറ് അക്വിസിഷൻ ഡെപ്യൂട്ടികളക്ടർ എന്ന 
ആളോട് നിർദ° ദേശിക്കുകയും ചെയ്യുന്നു . ആക്ററ് 9 -ാം വകുപ്പ് (1 ) -ാം 
ഉപവകുപ്പിൽ പറഞ്ഞിരിക്കുന്ന നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തുന്ന തീയതിമുതൽ 
പതിനഞ്ചു ദിവസം കഴിഞ്ഞാൽ കളക്ററർക്ക് ആ ഭൂമി കൈവശപ്പെടുത്താവുന്ന 
താണെന്നും കൂടി ആക്ററ് 19 -ാം വകുപ്പ് ( 1) -ാം ഉപവകുപ്പു പ്രകാരം 
ഗവൺമെൻറ് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . 

സ്ഥലത്തിൻറെ പ്ലാൻ തുശ്ശൂർ ജില്ലാ കളക്ടർ എന്ന ആളുടെ ആഫീസിൽ 
സുക്ഷിച്ചിട്ടുണ്ട്.ആഫീസ് സമയത്ത്എപ്പോഴെങ്കിലും അത് പരിശോധിക്കു 
കയും ചെയ്യാം. 


ク 


SCHEDULE 


District. - Trichur. 


Taluk . – Mukun dapuram 


Village- Kodakara . 
( The extent given is approximate) 


Sy . No. 


Description 


Extent 
( Hectares) 
0.0050 


693 /2-7 


Wet 


By order of the Governor, 

N.R. AUGUSTINE , 
Yoint Secretary to Government. 


PRINTED AND PUBLISHED BY THE S.G.P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1977. 


